© 


കേരള സര്‍ക്കാര്‍ 
Government വ്‌ Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 മാര്‍ച്ച്‌ 2 
2nd March 2021 
നമ്പര്‍ 





1196 കുംഭം 18 9 
18th Kumbham 1196 N 
oO. 





1942 ഫാൽഗുനം 11 
11th Phalguna 1942 








PART 111 
Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 
Neyyattinkara Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ എ?-21311/2020. 2021 ജനുവരി 16. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പെരുമ്പഴുതൂര്‍ വില്ലേജില്‍ 
ചെരുമ്പഴുതൂര്‍ പി. B., മൂട്ടയ്ക്കാട്‌, വിഷ്ണുപുരം, മേക്കേ 
ചെമ്പകപ്പാറ വീട്ടില്‍ സുനില്‍കുമാര്‍, ആര്‍. മരിച്ചു 
പോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള സര്‍വ്വീസ്‌ 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
പ്രിയ, എ. വി. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പെരുമ്പഴുതൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 28-9-2020-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. (രിയ, എ. വി. ഭാര്യ 36 
2. അനഘ എസ്‌. നായര്‍ മകള്‍ 12 
3 ഇന്ദിര, എം. മാതാവ്‌ 63 


Gaz. No. 9/2021/DTP (CLR). 


ഇവര്‍ മാര്രതമാണുള്ള തെന്നും മൈനര്‍സന്താനം ഒന്നാം 
കക്ഷിയുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞ വര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 


ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്ൃം ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 


ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ag)1-20474/2020. 2021 ജനുവരി 6. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കരുംകുളം വില്ലേജില്‍ 
പുതിയതുറ പി. ഒ., കരുംകുളം, മേലതില്‍വിളാകം വീട്‌, അജയ്‌ 
നിവാസില്‍ ആര്‍. എസ്‌. വസന്തകുമാരി മരിച്ചുപോയതിനാല്‍ 
പരേതയുടെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്ൃ 
ങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ 
കാണിച്ച്‌ ടി വീട്ടില്‍ ശ്രീധരന്‍, എന്‍. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കരുംകുളം വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം 
ടിയാള്‍ 18-3-2020-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃതാവകാശികളായി 





1500 KERALA GAZETTE [Part 111 
വയസ്‌ വയസ്‌ 
1. ശ്രീധരന്‍, എന്‍. ഭര്‍ത്താവ്‌ 67 1. ലത, ബി. ഭാര്യ 5A 
2. അജിത്ത്‌, എസ്‌. വി. മകന്‍ 28 >. അംശി, എതര. ആര്‍. മകള്‍ 
3, അജയ്‌ ശ്രീധര്‍, എസ്‌. വി. 6 22 
3 അക്ഷയ്‌, എല്‍. ആര്‍. മകന്‍ 22 


ഇവര്‍ മാര്രമാണുള്ളതെന്നും പരേതയുടെ പിതാവ്‌ 
സുമാംഗി, ജി. 
ജീവിച്ചിരിപ്പുണ്ടെന്നും അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ 


ജീവിച്ചി രിപ്പില്ലായെന്നും മാതാവ്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസററില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ag)t-206/2021. 2021 ജനുവരി 15. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കോട്ടുകാല്‍ വില്ലേജില്‍ 
പയറ്റുവിള പി. ഒ., പുലിവിള, തേരിവിളകന്നിമത്തട്ട്‌ വീട്ടില്‍ 
സുകുമാരദാസ്‌, കെ. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
ജെസന്ത, റ്റി. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ കോട്ടുകാല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 21-5-2019-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ 


1. ജെസന്ത, റ്റി @ 


ജെസീന്ത, റ്റി. ഭാര്യ 58 
2. വര്‍ഷ എസ്‌. ദാസ്‌ മകള്‍ 30 
3, വന്ദന എസ്‌. ദാസ്‌, ” 27 


DUG AILMAIMIBBOOIMIo പരേതന്റെ പിതാവ്‌ 
ജീവിച്ചിരിപ്പില്ലായെന്നും മാതാവ്‌ ജഗദമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും 
അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാ 
ണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ട 
താണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


സ്വീകരിക്കുന്നതല്ല. 


ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം 


(4) 


നമ്പര്‍ എ?-63/2021. 2021 ജനുവരി 8. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പെരുമ്പഴുതൂര്‍ വില്ലേജില്‍ 
നെയ്യാറ്റിന്‍കര പി. ഒ., മരുത്തൂര്‍, തൈത്തോട്ടത്ത്‌ പുത്തന്‍ 
വീട്ടില്‍ രാമച്ര്രന്‍ നായര്‍, കെ. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ലത, ബി. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പെരുമ്പഴുതൂര്‍ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാന്‍ 12-12-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി 


56 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും 
മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടു 


വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 


ക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 


തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ ag)5-20681/2020. 2020 ഡിസംബര്‍ 7. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കുളത്തൂര്‍ വില്ലേജില്‍ 
വെങ്കടമ്പ്‌ പി. ഒ., ആലായിക്കോണം, ഇളമ്പന പുത്തന്‍ 
വീട്ടില്‍ വിനോദ്‌, കെ. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ബാങ്ക്‌, എല്‍. ഐ. സി. ഇവയില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശ്ൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മലയിന്‍കീഴ്‌, പുണർതത്തിൽ 
സ്മിതകുമാരി, ഒ. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പള്ളിച്ചല്‍, 
കുളത്തൂര്‍ വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍ (6രകാരം ടിയാന്‍ 13-9-2020-നും 
14-9-2020-നും ഇടയ്ക്ക്‌ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുനസ്പൃത അവകാശിയായി 


വയസ 


സ്മിതകുമാരി, ഒ. സഹോദരി 42 


മാധ്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും പരേതന്‍ അവിവാഹിതനും നിസന്ത 
തിയും ആണെന്ന്‌ അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകുലു ങ്ങളും 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 


വാങ്ങുന്നതിനുള്ള അവകാശി 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 


തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ ag)5-21748/2020. 2020 ഡിസംബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ വെള്ളറട വില്ലേജില്‍ 
ഇടത്തിങ്ങല്‍ വിളാകം ലോട്ടസ്‌ വില്ലയില്‍ സദാശിവന്‍, സി. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ 
ടി വീട്ടില്‍ 


പ്രശോഭ, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ വെള്ളറട 


സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ 


വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 11-11-2020-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 





2nd Marcu 2021] COMMISSIONERATE OF LAND REVENUE 1501 
വയസ്‌ വയസ്‌ 
്‌. പ്രശോഭ, എസ്‌. ഭാര്യ 06 1. സുജ, സി. എല്‍. മകള്‍ 48 
2. പ്രസീത, പി. എസ്‌. മകള്‍ 32 , 
3. പ്രമീത, പി. എസ്‌. » 30 2. സുമ, സി. എല്‍. ടം 44 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടു 
ക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ 
വിവരം പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ ag)t-19981/2020. 2020 നവംബര്‍ 24. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ബാലരാമപുരം വില്ലേജില്‍ 
ബാലരാമപുരം പി. ഒ., വഴിമുക്ക; പ്ലാവിള പുത്തന്‍ വീട്ടില്‍ 
അബ്ദുള്‍ അസീസ്‌ മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ഉള്ള കെട്ടിടത്തിന്റെ ഓണര്‍ഷിപ്പ്‌ മാറ്റുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ നിഷാദ്‌ ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബാലരാമപുരം വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം 
ടിയാന്‍ 5-5-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. ഷൈല ബീവി ഭാര്യ 53 
2. റജീന ബീവി മകള്‍ 36 
3. അര്‍ഷാദ്‌, എ. മകന്‍ 34 
4. നിഷാദ്‌, എ. ” 31 


ഇവര്‍ മാര്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ വര്‍ മാതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ എ-2174/2021. 2021 ഫെബ്രുവരി 12. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പള്ളിച്ചല്‍ വില്ലേജില്‍ 
ബാലരാമപുരം പി. ഒ., താന്നിവിള, പനയത്തേരി, 
സുജാസദനത്തില്‍ പി. ലളിതമ്മ മരിച്ചുപോയതിനാല്‍ 
പരേതയുടെ പേരില്‍ ലഭിക്കാനുള്ള പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
സുജ, സി. എല്‍. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പള്ളിച്ചല്‍, 
നേമം, പെരുമ്പഴുതൂര്‍ വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാള്‍ 
9-6-2020-ല്‍ മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി 


oF 


3. സുനു, സി. എല്‍. 42 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 
ഭര്‍ത്താവും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ 
പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞ വര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട ബോധിപ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചും 


തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 


(9) 


Ref. ൧1-18277/2020. 772 November 2020. 


Notice is hereby given to all whom it may 
concern that Sheeba Clement resding at Sheeba Cottage, 
Puthiyathura P. O., Karumkulam, Karumkulam Village, 
Neyyattinkara Taluk, Thiruvananthapuram District, Kerala 
State has applied for a legal heirship certificate to receive 
all benefits due to her husband Antony Clement, Sheeba 
Cottage, Puthiyathura P. O., Karumkulam who died on 
1-9-2020. Enquiry conducted through the Village Officer, 
Karumkulam reveals that the following persons are the 


legal heirs of the deceased. 


SCHEDULE 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
Sheeba Clement Wife 48 
2 Bejoy Clement Son 29 
3 Benoy Clement ക 26 
4 Binitha Clement Daughter 22 


The parents of the deceased are no more. Objection 
if any against the issuance of the said legal heirship 
certificate to the above said persons has to be filed in 
person before the undersigned within 30 days from the 
date of publication of this notice in the Kerala 
Government Gazette. Belated applications and those send 


by post will not be considered. 


1502 


KERALA GAZETTE 


[Parr 111 





(10) 


Ref. Al-21553/2020. 28th December 2020. 


Notice is hereby given to all whom it may 
concern that Rani, M. residing at Kulathinkara Sreepadmam 
Veeedu, Venganoor Street, Pallichal P. O., Pallichal Village, 
Neyyattinkara Taluk, Thiruvananthapuram District, Kerala 
State has applied for a legal heirship certificate to receive 
pension benefits and all others benefits due to her 
husband M. Padmanabhan who died on 21-6-2020. 
Enquiry conducted through the Village Officer, Pallichal 
reveals that the following persons are the legal heirs of 
the deceased. 


SCHEDULE 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
1 Rani, M. Wife 4 
2 Abhiram, P. Son 20 


The parents of the deceased are no more. Objection 
if any against the issuance of the said legal heirship 
certificate to the above said persons has to be filed in 
person before the undersigned within 30 days from the 
date of publication of this notice in the Kerala 
Government Gazette. Belated applications and those send 
by post will not be considered. 


Taluk Office, 
Neyyattinkara. 


(Sd.) 
Tahsildar. 





Thiruvananthapuram Taluk 


പരസ്യം 


() 


നമ്പര്‍ ജി6-28028/2020. 2020 നവംബര്‍ 30. 


തിരുവനന്തപുരം താലൂക്കില്‍ ചെറുവയ്ക്കല്‍ വില്ലേജില്‍ 
ആനയറ പി. ഒ., തോപ്പില്‍ ലെയ്ന്‍, റ്റി. സി. -92/C-155, 
കുടവൂര്‍ വീട്ടില്‍ ഗോപാലകൃഷ്ണന്‍ എന്നയാള്‍ 15-9-2012-90 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശൃത്തിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
ധര്‍മ്മേന്ദ്രന്‍, ജി. എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ചെറുവയ്ക്കല്‍ വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 2 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സരസ്വതി, സി. ഭാര്യ 65 
2 ധര്‍മ്മേന്ദ്രന്‍, ജി. എസ്‌.., മകന്‍ 43 


Ql. സി. 5/2985(1), 
ഉത്രാടം, 
ശ്രീകാര്യം പി. ഒ. 


58 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ജിദ3-30411/2020. 2020 ഡിസംബര്‍ 22. 


തിരുവനന്തപുരം താലൂക്കില്‍ ഉള്ളൂര്‍ വില്ലേജില്‍ 
ദില്‍ഷാദ്‌, എ., ബിജു മന്‍സില്‍, ചെക്കാലമുക്ക്‌, ഇടവക്കോട്‌ 


ഉള്ളൂര്‍ എന്നയാള്‍ 
മരണപ്പെട്ടതായും ബാജ്‌; മറ്റ്‌ ആവശൃങ്ങള്‍ക്കായി 


വാര്‍ഡ്‌, 24-6-2013-90 തീയതി 
അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മാതാവ്‌ 
എം. ആരിഫാ ബീവി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ഉള്ളൂര്‍ 
വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന രണ്ട്‌ 


പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എം. ആരിഫാബീവി മാതാവ്‌ 69 
2 അന്‍വര്‍, ഡി. മകന്‍ 11 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസററില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ 2213-30864/2020. 2020 ഡിസംബര്‍ 22. 


തിരുവനന്തപുരം താലൂക്കില്‍ മുട്ടത്തറ വില്ലേജില്‍ 


മൂഹമ്മദ്‌ അക്ബര്‍, റ്റി. സി. 43/787-11, നൂര്‍മഹല്‍, 


കല്ലാട്ടുമുക്ക്‌ എന്നയാള്‍ —10-9- 2020-00 തീയതി മരണപ്പെട്ടതായും 
ബാങ്ക മറ്റ്‌ ആവശൃങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ സഫീനാ ബീവി 


സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ മുട്ടത്തറ വില്ലേജ്‌ ആഫീസര്‍ 


മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന നാല്‍ പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സഫീനാബീവി ഭാര്യ 44 
2 ഹക്കീംഷാ മുഹമ്മദ്‌ 
അക്ബര്‍ മകന്‍ 21 
3 അഫ്സല്‍ഷാ മുഹമ്മദ്‌ 
അക്ബര്‍ ” 19 
4 നുറ, എസ്‌. എ. മകള്‍ 13 


